© 


കേരള സര്‍ക്കാര്‍ 
Government of Kerala 


2021 





Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 


Reg. No. KL/TV(N)/634/2021-2023 





കേരള ഗസററ 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








തിരുവനന്തപുരം, 

വാല്യം 10 ചൊവ്വ 
Vol. X Thiruvananthapuram, 
Tuesday 


2021 ഫ്െെ.്രുവരി 2 
2nd February 2021 
നമ്പര്‍ 


1196 മകരം 20 5 
20th Makaram 1196 No 


1942 മാഘം 13 
13th Magha 1942 














PART III 
Dairy Development Department 


കോട്ടയം ജില്ലാ ക്ഷീരവികസന വകുപ്പ്‌ ഡെപ്യൂടി 


ഡയറക്ടറുടെ നടപടിക്രമങ്ങള്‍ 


(ഹാജര്‍ : ശ്രീമതി സില്‍വി മാത്യൂ, ഡെപ്യൂട്ടി ഡയറക്ടര്‍) 


(ന) 
2020 ഡിസംബര്‍ 29. 


നമ്പര്‍ ഡി,3465/2016/കെ.ഡിസ്‌. 


വിഷയം:--ക്ഷീര വികസന വകുപ്പ്‌, കോട്ടയം ഏറ്റുമാനൂര്‍ 





ബ്ലോക്ക്‌ -പാറമ്പുഴ ക്ഷീരോല്‍പ്പാദക 


സഹകരണ സംഘം ക്ലിപ്തം നമ്പര്‍ 
കെ.-194(ഡി) ആപ്കോസ്‌--നിര്‍ത്തല്‍ ചെയ്യല്‍- 
കേരള സഹകരണ നിയമം വകുപ്പ്‌ 74 
പ്രകാരം രജിസ്ട്രേഷന്‍ OF ചെയ്ത്‌ ഉത്തരവ്‌ 


പുറപ്പെടുവിക്കുന്നു. 


പരാമര്‍ശം:--(1) ഈ ഓഫീസിലെ 19-8-2019-ലെ 


ഡി/ 35812019 നമ്പര്‍ ഉത്തരവ്‌. 


(2) സംഘം ലിക്വിഡേറ്ററുടെ 


23-12-2020-ലെ 123/2020 നമ്പര്‍ കത്ത്‌. 


Gaz. No. 5/2021/DTP (Dairy Development). 


ഉത്തരവ്‌ 


ദീര്‍ഘനാളായി പ്രവര്‍ത്തനം നിലച്ചിരുന്ന ഏറ്റുമാനൂര്‍ 
ബ്ലോക്കിലെ പാറമ്പുഴ ക്ഷീരോല്‍പ്പാദക സഹകരണ 
സംഘം ക്ലിപ്തം നമ്പര്‍ കെ.-194(ഡി) ആപ്കോസ്‌ 
സമാപ്തീകരിക്കുന്നതിന്‌ ലിക്വിഡേറ്ററായി പള്ളം 
ഡയറി ഫാം ഇന്‍സ്പെക്ടര്‍ എ യൂണിറ്റിനെ കേരള 
സഹകരണ നിയമം വകുപ്പ്‌ 72 (1) പ്രകാരം നിയമിച്ച്‌ 
പരാമര്‍ശം (1) പ്രകാരം ഉത്തരവായിരുന്നു. 


എന്നാല്‍ സംഘം റിക്കാര്‍ഡുകള്‍ സംഘത്തിന്റെ 
ആസ്തി, ബാധ്ൃത എന്നിവ സംബന്ധിച്ച രേഖകള്‍ 
ലഭ്ൃമല്ലാത്തതിനാലും ക്ലെയിം നോട്ടീസ്‌ പപസിദ്ധ 
പ്പെടുത്തിയ ഗസറ്റ്‌ വിജ്ഞാപനത്തിനുശേഷവും യാതൊരു 
ക്ലെയിമും ലഭ്യമല്ലാത്തതിനാലും സംഘത്തിന്‌ സ്വന്തമായി 
സ്ഥലമോ കെട്ടിടമോ ബാങ്ക ബാലന്‍സോ ഇല്ലാത്തതിനാലും 
സംഘത്തിന്റെ രജിസ്ട്രേഷന്‍ OF ചെയ്യുന്നതിന്‌ പരാമര്‍ശം 
(2) പ്രകാരം ലിക്ചിഡേറ്റര്‍ ശുപാര്‍ശ ചെയ്തിരിക്കുന്നു. 


ഈ സാഹചര്യത്തില്‍ ഏറ്റുമാനൂര്‍ ബ്ലോക്കിലെ 
പാറമ്പുഴ ക്ഷീരോല്‍പ്പാദക സഹകരണ സംഘം ക്ലിപ്തം 
നമ്പര്‍ കെ.-194(ഡി) ആപ്കോസിന്റെ രജിസ്‌ ട്രേഷന്‍ 
1969-ലെ കേരള സഹകരണ നിയമം വകുപ്പ്‌ 74 പ്രകാരം 
സംഘം 


OF ചെയ്തുകൊണ്ടും പിരിച്ചുവിട്ടതായി 


പ്രഖ്യാപിച്ചുകൊണ്ടും ഇതിനാല്‍ ഉത്തരവാകുന്നു. 


KERALA GAZETTE 


[Parr 111 





സംഘത്തിന്റെ പ്രവര്‍ത്തന പരിധി ഉള്‍പ്പെടുത്തി ഈ 
ഉത്തരവ്‌ ലഭിച്ച്‌ 3 മാസത്തിനകം നിയമാനുസൃതം പുതിയ 


സംഘം രൂപീകരിക്കേണ്ടതാണ്‌. 


ലിക്ചിഡേറ്ററുടെ കൈവശമുള്ള സംഘത്തിന്റെ മുഴുവന്‍ 
രേഖകളും 3 വര്‍ഷത്തേക്ക്‌ സൂക്ഷിച്ച്‌ വെയ്ക്കേണ്ടതുമാണ്‌. 


(2) 


നമ്പര്‍ 01/3796 /2010. 2020 ഡിസംബര്‍ 29. 


വിഷയം:--ക്ഷീര വികസന വകുപ്പ്‌, കോട്ടയ൦൦ഏറ്റുമാനൂര്‍ 
ബ്ലോക്ക്‌ കിളിരൂര്‍ ക്ഷീരോല്‍പ്പാദക 


സഹകരണ സംഘം ക്ലിപ്തം നമ്പര്‍ 
കെ.-62(ഡി) ആപ്കോസ്‌- നിര്‍ത്തല്‍ ചെയ്യല്‍- 
കേരള സഹകരണ നിയമം വകുപ്പ്‌ 74 
പ്രകാരം രജിസ്ട്രേഷന്‍ OF ചെയ്ത്‌ ഉത്തരവ്‌ 


പുറപ്പെടുവിക്കുന്നു. 


പരാമര്‍ശം: (1) ഈ ഓഫീസിലെ 19-8-2019-ലെ 


ഡി/3581/2019 നമ്പര്‍ ഉത്തരവ്‌. 


(2) സംഘം ലിക്വിഡ്േറ്ററുടെ 


24-12-2020-ലെ 148 /2012 നമ്പര്‍ കത്ത്‌. 
ഉത്തരവ്‌ 


ദീര്‍ഘനാളായി പ്രവര്‍ത്തനം നിലച്ചിരുന്ന ഏറ്റുമാനൂര്‍ 
ബ്ലോക്കിലെ കിളിരൂര്‍ ക്ഷീരോല്‍പ്പാദക സഹകരണ സംഘം 
ക്ലിപ്തം നമ്പര്‍ കെ.-62(ഡി) ആപ്കോസ്‌ സമാപ്തീകരി 
ക്കുന്നതിന്‌ ലിക്വചിഡേറ്ററായി ഏറ്റുമാനൂര്‍ ക്ഷീരവികസന 
ഓഫീസറെ കേരള സഹകരണ നിയമം വകുപ്പ്‌ 72 (1) 


പ്രകാരം നിയമിച്ച്‌ പരാമര്‍ശം (1) പ്രകാരം ഉത്തരവായിരുന്നു. 


എന്നാല്‍ സംഘം റിക്കാര്‍ഡുകള്‍ സംഘത്തിന്റെ 


ആസ്തി, ബാധ്ൃത എന്നിവ സംബന്ധിച്ച രേഖകള്‍ 
ലഭ്യമല്ലാത്തതിനാലും ക്ലെയിം നോട്ടീസ്‌ പ്രസിദ്ധപ്പെടുത്തിയ 
ഗസറ്റ്‌ വിജ്ഞാപനത്തിനുശേഷവും യാതൊരു ക്ലെയിമും 
ലഭ്യമല്ലാത്തതിനാലും സംഘത്തിന്‌ സ്വന്തമായി സ്ഥലമോ 
കെട്ടിടമോ ബാങ്കു ബാലന്‍സോ ഇല്ലാത്തതിനാലും 
സംഘത്തിന്റെ രജിസ്‌ട്രേഷന്‍ OF ചെയ്യുന്നതിന്‌ പരാമര്‍ശം 


(2) പ്രകാരം ലിക്ചിഡേറ്റര്‍ ശുപാര്‍ശ ചെയ്തിരിക്കുന്നു. 


ഈ സാഹചര്യത്തില്‍ ഏറ്റുമാനൂര്‍ ബ്ലോക്കിലെ കിളിരൂര്‍ 
ക്ഷീരോല്‍പ്പാദക സഹകരണ സംഘം ക്ലിപ്തം നമ്പര്‍ 
കെ.-62(ഡി) ആപ്കോസിന്റെ രജിസ്‌ട്രേഷന്‍ 1969-98) കേരള 
സഹകരണ നിയമം വകുപ്പ്‌ 74 പ്രകാരം OF ചെയ്തുകൊണ്ടും 
സംഘം പിരിച്ചുവിട്ടതായി പ്രഖ്യാപിച്ചുകൊണ്ടും ഇതിനാല്‍ 


ഉത്തരവാകുന്നു. 


സംഘത്തിന്റെ പ്രവര്‍ത്തന പരിധി ഉള്‍പ്പെടുത്തി ഈ 
ഉത്തരവ്‌ ലഭിച്ച്‌ 3 മാസത്തിനകം നിയമാനുസൃതം പുതിയ 


സംഘം രൂപീകരിക്കേണ്ടതാണ്‌. 


ലിക്ചിഡേറ്ററുടെ കൈവശമുള്ള സംഘത്തിന്റെ മുഴുവന്‍ 


രേഖകളും 3 വര്‍ഷത്തേക്ക്‌ സൂക്ഷിച്ച്‌ വെയ്ക്കേണ്ടതുമാണ്‌. 


238 


(3) 


നമ്പര്‍ ഡി,3798/2010/കെ.ഡിസ്‌. 2020 ഡിസംബര്‍ 29. 


വിഷയം:-- ക്ഷീര വികസന വകുപ്പ്‌, കോട്ടയ൦൦ഏറ്റുമാനൂര്‍ 
ബ്ലോക്ക്‌ — കുമ്മനം ക്ഷീരോല്‍പ്പാദക 


സഹകരണ സംഘം ക്ലിപ്തം നമ്പര്‍ 


കെ.-123(ഡി) ആപ്കോസ്‌-നിര്‍ത്തല്‍ ചെയ്യല്‍- 


വകുപ്പ്‌ 


പ്രകാരം രജിസ്ട്രേഷന്‍ OF ചെയ്ത്‌ ഉത്തരവ്‌ 


കേരള സഹകരണ നിയമം 74 


പുറപ്പെടുവിക്കുന്നു. 


പരാമര്‍ശം:--(1) ഈ ഓഫീസിലെ 19-8-2019-ലെ 


ഡി /3581/2019 നമ്പര്‍ ഉത്തരവ്‌. 


(2) സംഘം ലിക്വിഡേറ്ററുടെ 


24-12-2020-ലെ 151/2012 നമ്പര്‍ കത്ത്‌. 
ഉത്തരവ്‌ 


ദീര്‍ഘനാളായി പ്രവര്‍ത്തനം നിലച്ചിരുന്ന ഏറ്റുമാനൂര്‍ 
ബ്ലോക്കിലെ കുമ്മനം ക്ഷിരോല്‍പ്പാദക സഹകരണ 
സംഘം ക്ലിപ്തം നമ്പര്‍ കെ.-123(ഡി) ആപ്കോസ്‌ 
സമാപ്തീകരിക്കുന്നതിന്‌ ലിക്ചിഡേറ്ററായി ഏറ്റുമാനൂര്‍ ബ്ലോക്ക്‌ 


ക്ഷീരവികസന ഓഫീസറെ കേരള സഹകരണ നിയമം വകുപ്പ്‌ 


72 (1) പ്രകാരം നിയമിച്ച്‌ പരാമര്‍ശം (1) പകാരം 
ഉത്തരവായിരുന്നു. 

എന്നാല്‍ സംഘം റിക്കാര്‍ഡുകള്‍ സംഘത്തിന്റെ 
ആസ്തി, ബാധ്ൃത എന്നിവ സംബന്ധിച്ച രേഖകള്‍ 


ലഭ്യമല്ലാത്തതിനാലും OOo നോട്ടീസ്‌ പ്രസിദ്ധപ്പെടുത്തിയ 
ഗസറ്റ്‌ വിജ്ഞാപനത്തിനുശേഷവും യാതൊരു ക്ലെയിമും 
ലഭ്യമല്ലാത്തതിനാലും സംഘത്തിന്‌ സ്വന്തമായി സ്ഥലമോ 
കെട്ടിടമോ ബാങ്ക്‌ ബാലന്‍സോ ഇല്ലാത്തതിനാലും 
സംഘത്തിന്റെ രജിസ്ട്രേഷന്‍ OF ചെയ്യുന്നതിന്‌ പരാമര്‍ശം 


(2) പ്രകാരം ലിക്ചിഡേറ്റര്‍ ശുപാര്‍ശ ചെയ്തിരിക്കുന്നു. 


ഈ സാഹചര്യത്തില്‍ ഏറ്റുമാനൂര്‍ ബ്ലോക്കിലെ കുമ്മനം 
ക്ഷീരോല്‍പ്പാദക സഹകരണ സംഘം ക്ലിപ്തം നമ്പര്‍ 
കെ.-123(ഡി) ആപ്കോസിന്റെ രജിസ്‌ ട്രേഷന്‍ 1969-ലെ 


വകുപ്പ്‌ 


സംഘം 


കേരള സഹകരണ നിയമം 
og 
പ്രഖ്യാപിച്ചുകൊണ്ടും ഇതിനാല്‍ ഉത്തരവാകുന്നു. 


74 പ്രകാരം 


ചെയ്‌ തുകൊണ്ടും പിരിച്ചുവിട്ടതായി 


സംഘത്തിന്റെ പ്രവര്‍ത്തന പരിധി ഉള്‍പ്പെടുത്തി ഈ 
ഉത്തരവ്‌ ലഭിച്ച്‌ 3 മാസത്തിനകം നിയമാനുസൃതം പുതിയ 


സംഘം രുപീകരിക്കേണ്ടതാണ്‌. 


ലിക്വിഡേറ്ററുടെ കൈവശമുള്ള സംഘത്തിന്റെ മുഴുവന്‍ 


രേഖകളും 3 വര്‍ഷത്തേക്ക്‌ സൂക്ഷിച്ച്‌ വെയ്ക്കേണ്ടതുമാണ്‌. 


2nd Fes. 2021] 


DAIRY DEVELOPMENT DEPARTMENT 





(4) 


നമ്പര്‍ ഡി/4177/2016. 2020 ഡിസംബര്‍ 29. 


വിഷയം:--ക്ഷീര വികസന വകുപ്പ്‌, കോട്ടയ൦൦ഏറ്റുമാനൂര്‍ 
ബ്ലോക്ക്‌ ഗാന്ധിനഗര്‍ ക്ഷീരോല്‍പ്പാദക 
സഹകരണ സംഘം ക്ലിപ്തം നമ്പര്‍ 
കെ.-197(ഡി) ആപ്കോസ്‌-നിര്‍ത്തല്‍ ചെയ്യല്‍- 
കേരള സഹകരണ നിയമം വകുപ്പ്‌ 74 
പ്രകാരം രജിസ്ട്രേഷന്‍ OF ചെയ്ത്‌ ഉത്തരവ്‌ 


പുറപ്പെടുവിക്കുന്നു. 


210006d00:—(1) ഈ ഓഫീസിലെ 19-8-2019-ലെ 


ഡി; 3581/2019 നമ്പര്‍ ഉത്തരവ്‌. 


(2) സംഘം ലിക്വിഡ്േറ്ററുടെ 


24-12-2020-ലെ 358/2016 നമ്പര്‍ കത്ത്‌. 
ഉത്തരവ്‌ 


ദീര്‍ഘനാളായി പ്രവര്‍ത്തനം നിലച്ചിരുന്ന ഏറ്റുമാനൂര്‍ 
ബ്ലോക്കിലെ ഗാന്ധിനഗര്‍ ക്ഷീരോല്‍പ്പാദക സഹകരണ 
സംഘം ക്ലിപ്തം നമ്പര്‍ കെ.-197(ഡി) ആപ്കോസ്‌ 
സമാപ്തീകരിക്കുന്നതിന്‌ ലിക്ചിഡേറ്ററായി ഏറ്റുമാനൂര്‍ ക്ഷീര 
വികസന ഓഫീസറെ കേരള സഹകരണ നിയമം വകുപ്പ്‌ 


72 (1) പ്രകാരം നിയമിച്ച്‌ പരാമര്‍ശം (1) പ്രകാരം ഉത്തരവാ്മിരുന്നു. 


എന്നാല്‍ സംഘം റിക്കാര്‍ഡുകള്‍ സംഘത്തിന്റെ ആസ്തി, 
ബാധ്യത എന്നിവ സംബന്ധിച്ച രേഖകള്‍ ലഭ്യമല്ലാത്തതിനാലും 
ക്ലെയിം നോട്ടീസ്‌ 


ര്രസിദ്ധപ്പെടുത്തിയ ഗസ്റ്റ്‌ 


വിജ്ഞാപനത്തിനു ശേഷവും യാതൊരു ക്ലെയിമും 
ലഭ്യമല്ലാത്തതിനാലും സംഘത്തിന്‌ സ്വന്തമായി സ്ഥലമോ 
കെട്ടിടമോ ബാങ്ക്‌ ബാലന്‍സോ ഇല്ലാത്തതിനാലും 
സംഘത്തിന്റെ രജിസ്ദ്രേഷന്‍ OF ചെയ്യുന്നതിന്‌ പരാമര്‍ശം (2) 


പ്രകാരം ലിക്വിഡേറ്റര്‍ ശുപാര്‍ശ ചെയ്തിരിക്കുന്നു. 


ഈ സാഹചര്യത്തില്‍ ഏറ്റുമാനൂര്‍ ബ്ലോക്കിലെ 
ഗാന്ധിനഗര്‍ ക്ഷീരോല്‍പ്പാദക സഹകരണ സംഘം ക്ലിപ്തം 


നമ്പര്‍ കെ..-197(ഡി) ആപ്കോസിന്റെ രജിസ്‌ട്രേഷന്‍ 1969-ലെ 


വകുപ്പ്‌ 


സംഘം 


കേരള സഹകരണ നിയമം 74 


og 
പ്രഖ്യാപിച്ചുകൊണ്ടും ഇതിനാല്‍ ഉത്തരവാകുന്നു. 


(പകാരം 


ചെയ്‌ തുകൊണ്ടും പിരിച്ചുവിട്ടതായി 


സംഘത്തിന്റെ പ്രവര്‍ത്തന പരിധി ഉള്‍പ്പെടുത്തി ഈ 
ഉത്തരവ്‌ ലഭിച്ച്‌ 3 മാസത്തിനകം നിയമാനുസൃതം പുതിയ 


സംഘം രുപീകരിക്കേണ്ടതാണ്‌. 


ലിക്ചിഡേറ്ററുടെ കൈവശമുള്ള സംഘത്തിന്റെ മുഴുവന്‍ 


രേഖകളും 3 വര്‍ഷത്തേക്ക്‌ സൂക്ഷിച്ച്‌ വെയ്ക്കേണ്ടതുമാണ്‌. 


ക്ഷീരവികസന വകുപ്പ്‌ ഡെപ്യൂടി (ഒപ്പ്‌) 


ഡയറക്ടറുടെ കാര്യാലയം, കോട്ടയം. ഡെപ്യൂട്ടി ഡയറക്ടര്‍. 


ലേല/ക്വട്ടേഷന്‍ നോട്ടീസ്‌ 





നമ്പര്‍ ഡി, 862/2019. 2021 ജനുവരി 22. 


കോട്ടയം ക്ഷീര പരിശീലന ക്രേന്ദ്രത്തിലെ 2004 മോഡല്‍ 
അംബാസിഡര്‍ കാര്‍ KL-01-AG-1216 നിലവിലുള്ള 
അവസ്ഥയില്‍ 5-2-2021-A 11 മണിക്ക്‌ ഈ ഓഫീസില്‍വച്ച്‌ 
ക്വട്ടേഷന്‍ സമര്‍പ്പണവും, പൊതുലേലവും വഴി വില്‍ക്കാന്‍ 
തീരുമാനിച്ചിരിക്കുന്നു. ക്വട്ടേഷനുകൾ പ്രിന്‍സിപ്പാള്‍, 
ക്ഷീരപരിശീലന ക്രേന്ദ്രം, ഈരയില്‍ക്കടവ്‌, കോട്ടുയം-686 001 
എന്ന വിലാസത്തില്‍ അന്നേദിവസം 10.30-ന്‌ മൂമ്പായി 
ലഭിച്ചിരിക്കേണ്ടതും അതോടൊപ്പം ₹ 600 (അറുന്നൂറ്‌ 
രൂപ മാത്രം) നിരതദ്രവ്യം പണമായി താഴെ ഒപ്പിട്ടിരിക്കുന്ന 
ഓഫീസര്‍ പേര്‍ക്ക്‌ അന്നേ ദിവസം ഒടുക്കേണ്ടതാണ്‌. 
വില്‍ക്കാന്‍ തീരുമാനിച്ചിരിക്കുന്ന വാഹനം ഈ ഓഫീസ്‌, 
പരിസരത്ത്‌ സൂക്ഷിച്ചിട്ടുള്ളതും ക്വട്ടേഷന്‍ / ലേലത്തില്‍ 
പങ്കെടുക്കുന്ന വര്‍ക്ക്‌ ഓഫീസ്‌ സമയത്ത്‌ പരിശോധിക്കാ 
വുന്നതാണ്‌. ഇത്‌ സംബന്ധിച്ച കൂടുതല്‍ വിവരങ്ങള്‍ക്ക്‌ ഈ 
ഓഫീസുമായി സര്‍ക്കാര്‍ 
ക്വട്ടേഷനുകൾ /ലേലങ്ങള്‍ക്കുള്ള എല്ലാ നിബന്ധനകളും ഇതിന്‌ 


ബന്ധപ്പെടാവുന്നതാണ്‌. 


ബാധകമാണ്‌. 
നിബന്ധനകള്‍ 


ഈ ഓഫീസിലെ ഓഈദ്യോഗിക വാഹനം 
KL-01-AG-1216 നമ്പര്‍ അംബാസിഡര്‍ കാര്‍ 5-2-2021-ന്‌ 


11 മണിക്ക്‌ ലേലം വഴി വില്‍പ്പന നടത്തുന്നതാണ്‌. 


ലേലം കഴിഞ്ഞാലുടന്‍ ലേലത്തില്‍ സന്നിഹിതരായ 
പ്രതിനിധികളുടെ സാന്നിദ്ധ്യത്തില്‍ ഏറ്റവും കൂടുതല്‍ തുക 
ഓഫര്‍ ചെയ്ത ആളിന്റെ പേരില്‍ ലേലം താല്‍ക്കാലികമായി 
ഉറപ്പിക്കുന്നതും ക്ഷീര പരിശീലന ക്രേന്ദ്രം പ്രിന്‍സിപ്പാളിന്റെ 
അംഗീകാരത്തിന്‌ ശേഷം സ്ഥിരപ്പെടുത്തുന്നതായിരിക്കും. 


ലേലം താല്‍ക്കാലികമായി ഉറപ്പിച്ചാല്‍ മൊത്തം തുകയുടെ 


മൂന്നിലൊന്ന്‌ ഭാഗം ഓഫീസില്‍ അടച്ച്‌ രസീത്‌ 
വാങ്ങിയിരിക്കേണ്ടതാണ്‌. ബാക്കി തുകയും നിലവിലുള്ള 
വില്‍പന നികുതിയും അടച്ച്‌ ക്ഷീരവികസനവകുപ്പ്‌ 
ഡയറക്ടറുടെ അംഗീകാരം ലഭിച്ച്‌ 10 ദിവസത്തിനകം വാഹനം 


നീക്കം ചെയ്യേണ്ടതാണ്‌. 


കൃത്യസമയത്ത്‌ നിശ്ചയിച്ച നിരക്കില്‍ ലേല സാഖ്യ 
അടയ്ക്കുന്നതില്‍ വീഴ്ച വരുത്തുന്നതോ വാഹനം നീക്കം 
ചെയ്യാതിരിക്കുന്നതോ ലേല നിബന്ധനയുടെ ലംഘനമായി 
കണക്കാക്കുന്നതും ലേലം റദ്ദ്‌ ചെയ്ത്‌ പൂനര്‍ ലേലം 
നടത്തുന്നതിന്‌ മതിയായ കാരണം ആയിരിക്കുന്നതുമാണ്‌. 


ഇങ്ങനെ പൂനര്‍ലേലം ചെയ്യേണ്ടി വന്നാല്‍ അതിലേക്ക്‌ 
സര്‍ക്കാരിന്‌ ഉണ്ടാകുന്ന ഏത്‌ നഷ്ടവും ആദ്യ ലേലക്കാരില്‍ 
നിന്നും തന്നെ കരക്കുടിശ്ലീക നിയമപ്രകാരം ഈടാക്കുന്നതിന്‌ 
സര്‍ക്കാരിന്‌ അധികാരം ഉണ്ടായിരിക്കുന്നതാണ്‌. സര്‍ക്കാര്‍ 
ലേലം സംബന്ധിച്ചുള്ള എല്ലാ ചട്ടങ്ങളും നിബന്ധനകളും ഈ 
ലേലത്തിന്‌ ബാധകമാണ്‌. 


ക്ഷീരപരിശീലന ക്രേനദ്രം, 


(പ്പ്‌) 


കോട്ടയം. പ്രിന്‍സിപ്പാള്‍. 





239 


